Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV( N ) / 12 / 12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th March 2012 

2012 മാർച്ച് 27 
7th Chaithra 1934 
1934 ചൈത്രം 7 


13 


വാല്യം 57 


നമ്പർ 


PART III 


Industries Department 


നോട്ടീസ് 


നമ്പർഎസ്. എസ്. ( എച്ച്.എൽ.)349 ( എ )/ 11. 2012 മാർച്ച് 5. 

ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേ 
ജരുടെ 20 - 9 - 2011 - ലെ സി / 4302 / 2011 -ാം നമ്പർ ഉത്തരവ് 
പകാരം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ 
ഗ്രാമം എന്ന സ്ഥലത്ത് സ്ഥിതിചെയ്തിരുന്ന എ . എച്ച്. 
147 -ാം നമ്പർ കൈത്തറി നെയ്ത്ത്തു വ്യവസായ സഹകരണ 
സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് ഉത്തരവാകുകയും 
താലൂക്ക് വ്യവസായ ഓഫീസ്, മാവേലിക്കരയിലെ കൈത്തറി 
സൂപ്പർവൈ സറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ന 
ിയമിക്കുകയും ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതല 
ഏറ്റെടുക്കുകയും ചെയ്തിട്ടു്. 

ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടു വാ നുങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ 
സിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേതാണ്. 

നിശ്ചിത സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ ബാദ്ധ്യതകളും പരിഗണിക്കുന്നതല്ലെന്നും 
ഇതിനാൽ ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 


താലൂക്ക് വ്യവസായ ഓഫീസ്, 
മാവേലിക്കര. 


ലിക്വിഡേറ്റർ. 


